GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7639 


(2 ) 


നമ്പർ 4441 / 2020 / B3 


2020 സെപ്റ്റംബർ 22 . 


ജില്ല യിൽ 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . കമനമ്പർ 3 -ാം 
കക്ഷി മൈനറും 

1 -ാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ്. 
ആയതിനാൽ കമ നമ്പർ 1 -മുതൽ 4- വരെ കക്ഷികൾ 
പര ത ന്റെ അ ന ന്ത രാ വ കാ ശി ക ളാ ണെ ന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


ആ യത് 


പത്തനം തിട്ട 

കോന്നി 

താലൂ ക്കിൽ 
കൂടൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവ്വേ 12 - ൽപ്പെട്ട 
തോട് പുറമ്പോക്കിൽ നിന്നും അനധികൃതമായി മുറിച്ചുമാറ്റിയ 
ഒരു മൂട് തേക്ക് തടി 9 - 12 -2020 -ാം തീയതി രാവിലെ 
11 മണിക്ക് കൂടൽ വില്ലേജ് ഓഫീസിൽ വച്ച് അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസറോ, ടിയാൻ ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
നിരതദ്രവ്യം കെട്ടിവെച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽ തുക ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ 

താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, ലേല തുകയും, 
ജി.എസ്.റ്റി 18 % , 5 % FDT യും അടക്കമുള്ള തുക അപ്പോൾ 

അട യ് ക്കേ ണ്ട തു മാ ണ് . ലേലം സ്ഥിരീ ക രിച്ച് 15 
ദിവ സ ത്തി നകം ടി തടി സ്വന്തം ചില വിൽ ആർ ക്കും 
നാശ നഷ്ടം ഉണ്ടാ കാത ടി സ്ഥല ത്തു നിന്നും നീക്കം 


താലൂക്കാഫീസ്, 
പത്തനാപുരം. 


( ഒപ്പ് ) 
തഹശീൽദാർ , 


ലേലം 


PATHANAMTHITTA DISTRICT 


തന്ന 


ലേലപ്പരസ്യം 


ചെയ്യേ ണ്ട താ ണ് . 

ലല ത്തിൽ കൂടു തൽ 

ആൾ ക്കാർ 
പങ്കെ ടു ക്കാ തി രി ക്കു ക യോ , ആ വ ശ്യ മാ യ മ അക്ഷരം 


ഇല്ലാതിരിക്കുകയോ ചെയ്താൽ ലേലം മാറ്റിവയ്ക്കുന്നതിനുള്ള 
അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് ഉണ്ടാ യി രി 
ക്കു ന്ന താണ്. ലേല ത്തിന്റെ മറ്റ് വ്യവ സ്ഥ കൾ സർക്കാർ 
ലേല നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 


തടി വിവരം 


( 1) 
നമ്പർ 2404 / 2018 / B3 

2020 സെപ്റ്റംബർ 14 . 
പത്ത നം തിട്ട ജില്ല യിൽ കോന്നി 

താലൂ ക്കിൽ 
അരുവാപ്പുലം വില്ലേജിൽ സർവ്വേ നമ്പർ 335 - ൽ ഉൾപ്പെട്ട 
ആറ്റു പുറമ്പോക്കിൽ നിന്നും അനധികൃതമായി മുറിച്ചു മാറ്റിയ 
ഒരു മൂട് തേക്ക് തടി 13 -11 -2020 -ാം തീയതി രാവിലെ 
11 മണിക്ക് അരുവാപ്പുലം വില്ലേജ് ഓഫീസിൽ വച്ച് അടൂർ 
റവന്യൂ ഡിവി ഷ ണൽ ഓഫീസ റോ , ടിയാൻ ചുമ ത ല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കു ന്ന വർ നിശ്ചിത നിര തദവ്യം കെട്ടിവെച്ച് ലേലത്തിൽ 
പങ്കെ ടു ക്കേ ണ്ട താ ണ് . ഏറ്റവും കൂടുതൽ തുക ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേല തുകയും ജി.എസ്.റ്റി 18 % , 5 % FDT- യും 
അടക്കമുള്ള തുക അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതുമാണ്. 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടി സ്വന്തം 
ചില വിൽ ആർക്കും നാശ നഷ്ടം 

ഉണ്ടാ കാത് ടി 
സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേണ്ട താ ണ് . ലേല ത്തിൽ 
കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാതിരിക്കുകയോ, ആവശ്യമായ 
മത്സരം ഇല്ലാതിരിക്കുകയോ ചെയ്താൽ ലേലം മാറ്റിവയ്ക്കുന്ന 
തി നുള്ള അധികാരം ലേലം നട ത്തുന്ന ഉദ്യോ ഗ സ്ഥന് 
ഉണ്ടാ യി രിക്കു ന്ന താണ്. ലേലത്തിന്റെ മറ്റ് വ്യവസ്ഥ കൾ 
സർക്കാർ ലേല നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 


കമ 


ഇനം 


നീളം 


വ്യാപ്തം 


നമ്പർ 


1 


തേക്ക് 


210 X 125 


0.205 


2 


210 X 110 


0,159 


3 


150 X 95 


0.085 


4 


145X 90 


0.073 


5 


180 X85 


0.081 


6 


180 X75 


0,063 


തടി വിവരം 


7 


120 X10 


0,037 


ക്രമ 


ഇനം 


നീളം 


വ്യാപ്തം 


8 


80 X68 


0.023 


നമ്പർ 


g 


80 X65 


0.021 


1 


തേക്ക് 


100 


0,138 


10 


140 X65 


0.037 


N 


93 


0,114 


3 


80 


0.012 


4 


75 


0,040 


99 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ് ) 
അടൂർ . 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


Gaz , No. 4312020 / DTP ( CLR ) . 


123 


